Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N )/ 12/2009 -2011 


KALA 


ാ 


ം 


സ 


YVENT OF KEY 

e . 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


23rd February 2010 
2010 ഫെബ്രുവരി 23 
4th Phalguna 1931 
1931 ഫാൽഗുനം 4 


THIRUVANANTHAPURAM , 
TUESDAY തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 55 


നമ്പർ 


-- പട്ടിക 


പുനർ ദർഘാസ് പരസ്യം 

ജോലികൾക്ക് ആവശ്യമായ ലറ്റർ ഓഫ് ക്രഡിറ്റ് ലഭിക്കാതെ 
നമ്പർ കെ .എൻ. ഡി.-4820 /09- 7/ 2009- 10 . 2010 ഫെബ്രുവരി 9. വരികയോ മറ്റു സാങ്കേതിക കാര ണ ങ്ങ ളാലോ ടെണ്ടർ 

റദ്ദാക്കുവാൻ കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
- കേരള ഗവർണ്ണർക്കുവേണ്ടി കോന്നി ഡിവിഷനിൽപ്പെട്ട 

അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 
താഴെ പറയുന്ന ജോലികൾക്ക് മുദ്രവച്ച പുനർ ദർഘാസുകൾ 
കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ 
നിന്നും 2010 മാർച്ച് മാസം 5 -ാം തീയതി പകൽ 3 മണിവരെ 

സതേൺ ഇക്കോ ടൂറിസം സർക്യൂട്ട് 
ഈ ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം ക്ഷണിച്ചുകൊള്ളു | കമ 

ജോലിയുടെ പേരും 

നിരതദ്രവ്യം 
ന്നു . പട്ടികയിൽ പറയുന്ന ക്രമനമ്പർ ഒന്നിലേക്കുള്ള അപേ 

നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും 

രൂപ് 
ക്ഷകർ ലാന്റ് സ്കേപ്പിംഗ് ജോലികളിൽ രണ്ട് വർഷത്തിൽ കുറ 

( 2 ) 

( 3 ) 
യാത്ത പ്രവൃത്തി പരിചയം ഉള്ളവരും അത്തരം പ്രവർത്തികൾ 
ഭംഗി യായി പൂർത്തീ ക രി ച്ചിട്ടു ള്ളവരും ആയ തിന് ഒരു - 1. ലാന്റ് സ്കേപ്പിംഗ് വിഭാഗത്തിൽപ്പെട്ട പ്രവൃത്തികൾ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ കുറയാത്ത റാങ്കുള്ള ഓഫീസർ 
നൽകിയിട്ടുള്ള സാക്ഷ്യപത്രവും ഉള്ളവരായിരിക്കണം. ഓരോ 

( എ ) ആരോഗ്യവനം - രൂപ 8,70, 950 

21,800 
വിഭാഗ ത്തിൽപ്പെട്ട ഓരോ പ്രവൃത്തികൾക്കും പ്രത്യേകം ( ബി ) നക്ഷത്രവനം - രൂപ 8,24,959 

20,700 
പ്രത്യേകം ക വ റു ക ളിൽ ആയിരിക്കണം ദർഘാസുകൾ 

( സി ) ബട്ടർഫ്ളെ പാർക്കും, ചിൽഡ്രൻസ് 
സമർപ്പിക്കേണ്ടത്. ദർഘാസ് ഫാറങ്ങൾ പരസ്പരം കൈമാറ്റം 

പാർക്കും -രൂപ 9, 84,852 

24 ,700 
ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം 
പകൽ 1 മണിവരെ ഈ ഓഫീസിൽ നിന്നും നിശ്ചിത 
വിലയ്ക്ക് ( വില്പന നികുതിയടക്കം) ലഭിക്കുന്നതാണ്. ദർഘാ 
സു കൾ അന്നേദിവസം പകൽ 3 . 30 - ന് കോന്നി 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടു 
ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. ദർഘാസ് 
ദിവസം അവധി ദിവ സ മാകുകയോ മറ്റു സാങ്കേ തിക 
കാരണങ്ങളാലോ ദർഘാസ് നടക്കാതെവരികയോ ചെയ്താൽ 
2010 മാർച്ച് മാസം 11 -ാം തീയതി നിശ്ചിത സ്ഥലത്തും സമ 
യത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസിനോ 
ടൊപ്പം നിശ്ചിത നിര ത ദ്രവ്യം ഏതെങ്കിലും അംഗീകൃത 
ബാങ്കിൽ അടച്ച് കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
മാറത്തക്കവിധം പ്ലഡ്ജ് ചെയ്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് ഉള്ളടക്കം 
ചെയ്തിരിക്കേണ്ടതും ആയത് ഇല്ലാത്ത ദർഘാസുകൾ നിരസി 
ക്ക പ്പെ ടു ന്ന തു മാ ണ് . 

കരാ റു കാർ 
അവരവരുടെ രജിസ്ട്രേഷൻ കാർഡ് കാണിച്ച് ദർഘാസ് 
ഫോറത്തിന് അപേക്ഷിക്കേണ്ടതാണ്. ടി പരസ്യപ്രകാരമുള്ള 


ന 


2. മഴവെള്ള സംഭരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ 
( എ ) ഫെറോ സിമന്റ് വാട്ടർ ടാങ്ക് - രൂപ 2,21,716 5,600 
( ബി ) അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് (2 എണ്ണം) - 
രൂപ 8,90, 150 

22, 300 
( സി ) പെർക്കൊലേഷൻ പിറ്റ് ( 3 എണ്ണം) - 
രൂപ് 44, 610 

1,200 
3. നിലവിലുള്ള വാട്ടർ ടാങ്കിന്റെ നവീകരണ 
പ്രവർത്തികൾ രൂപ 85,798 

2 , 150 
- ദർഘാസ് ഫോറത്തിന്റെ വില - പരമാവധി 1, 500 രൂപ വരെ 
+ വാറ്റ്. 

ദർഘാസ് തീയതി- 5 - 3- 2010. 
പകരം തീയതി- - 11- 3 - 2010. 

ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി ഉടമ്പടി തീയതി 
മുതൽ 3 മാസം. 

- ദർഘാ സി നോ ടൊപ്പം 50 ( അ ൻ പ ത് ) രൂപയുടെ 
മുദ്രപ്പത്രത്തിൽ കരാറുകാരൻ ഒപ്പിട്ട ഒരു പ്രാഥമിക ഉടമ്പടികൂടി 
സമർപ്പിക്കേണ്ടതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ 
ദർഘാസ് നിബന്ധനകൾ എല്ലാം തന്നെ ഈ ജോലികൾക്കും ബാധ 
കമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ കോന്നി 
റെയിഞ്ചാഫീസിലോ നേരിട്ട് അന്വേഷിച്ചറിയേണ്ടതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, കോന്നി. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് 

ഓഫീസർ. 


